Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 


© 


കേരള സര്‍ക്കാര്‍ 





Government of Kerala Reg. No. KL/TV(N)/634/2018-20 


2020 





കേരള ഗസററ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








2020 ഡിസംബര്‍ 22 














തിരുവനന്തപുരം, 
വാല്യം 9 ചൊവ്വ നാന ane mania 59 
Vol. Ix Thiruvananthapuram, 7th Dhanu 1196 No. 
Tuesday 1942 പൌഷ്ം 1 
Ist Pousha 1942 
PART IV 


Private Advertisements and Miscellaneous 
Notifications 


22nd Dec. 2020] 


KERALA GAZETTE 


1494 





സോള്‍വന്‍സി സര്‍ട്ടിഫിക്കറ്റും ഹാജരാക്കേണ്ടതാണ്‌. കരാര്‍ 
ഉറപ്പിച്ച്‌ കിട്ടുന്ന കരാറുകാരന്‍ നിശ്ചിത ദിവസം തന്നെ ക്യാന്റീന്‍ 
ആരംഭിക്കേണ്ടതും അതിന്‌ മുന്‍പായി ₹ 75,000 സെക്യൂരിറ്റി 
ഡെപ്പോസിറ്റ്‌ വയ്ക്കേണ്ടതും കൂടാതെ ഴ്‌ 200-ന്റെ മുദ്രപ്രതത്തില്‍ 
എഗ്രിമെന്റ്‌ വയ്ക്കേണ്ടതുമാണ്‌. ക്യാന്റീന്‍ നടത്തുന്ന കെട്ടിടത്തിന്‌ 
പൊതുമരാമത്ത്‌ വകുപ്പ്‌ കാലാകാലങ്ങളില്‍ നിശ്ചയിക്കുന്ന 
വാടക മുന്‍കൂറായി കരാറുകാരന്‍ അടയ്ക്കേണ്ടതും 
വൈദ്യുതി ചാര്‍ജ്ജ്‌, വെള്ളക്കരം തുടങ്ങിയവ കരാറുകാരന്‍ 
തന്നെ വഹിക്കേണ്ടതാണ്‌. ദര്‍ഘാസുകള്‍ കാരണം കൂടാതെ 


നിരസിക്കുന്നതിനോ, മാറ്റി വയ്ക്കുന്നതിനോ 


ഉള്ള 


അധികാരം വകുപ്പ്‌ ഡയറക്ടറില്‍ നിക്ഷിപ്തമായിരിക്കും. 


നിരക്ക്‌ രേഖപ്പെടുത്തേണ്ട ഭക്ഷണ സാധനങ്ങളുടെ 
വിവരങ്ങളും, അളവും, മറ്റ്‌ നിബന്ധനകളും തിരുവനന്തപുരം 
മ്യൂസിയം മൃഗശാല വകുപ്പ്‌ ഡയറക്ടറുടെ ഓഫീസില്‍ നിന്നും 
പ്രവര്‍ത്തി സമയങ്ങളില്‍ ലഭിക്കുന്നതാണ്‌. ഗ്രീന്‍ പ്രോട്ടോക്കാള്‍ 
അനുസരിച്ച്‌ പ്ലാസ്റ്റിക്ക്‌ പോളിത്തീന്‍ കവറുകളില്‍ പാക്ക്‌ 
ചെയ്ത ഭക്ഷണ സാധനങ്ങള്‍ യാതൊരു കാരണവശാലും 
ക്യാന്റീനില്‍ വില്‍ക്കുവാന്‍ അനുവദിക്കുന്നതല്ല. കൂടാതെ സര്‍ക്കാര്‍ 
ദര്‍ഘാസുകള്‍ക്കുള്ള എല്ലാ നിബന്ധനകളും ഇതിന്‌ ബാധകമായി 
രിക്കുന്നതാണ്‌. ക്യാന്റീനില്‍ വിതരണം ചെയ്യേണ്ട ഭക്ഷണ 
സാധനങ്ങളുടെ ലിസ്റ്റ്‌ ഓഫീസില്‍ നിന്നും പ്രവര്‍ത്തി 


സമയങ്ങളില്‍ ലഭിക്കുന്നതാണ്‌. 


ഫോണ്‍: 0471 2316275. 


മ്യൂസിയം മൃഗശാല വകുപ്പ്‌ ഡയറക്ടറുടെ 


(പ്പ) 


കാര്യാലയം, തിരുവനന്തപുരം. ഡയറക്ടര്‍. 


332 


കേരള സംസ്ഥാന വൈദ്യുതി ബോര്‍ഡ്‌ ലിമിറ്റഡ്‌ 


വിജ്ഞാപനം 


[ഇന്തയന്‍ ഇലക്രടിസിറ്റി ആക്റ്റ്‌ 2003-ലെ 164 
വകുപ്പ്‌ (പകാരം 


നമ്പര്‍ ഡിബി. /ഗസറ്റ്‌ /01/2020-21. 2020 ഒക്ടോബര്‍ 1. 


കേരള സംസ്ഥാനത്തിലെ വര്‍ദ്ധിച്ചുവരുന്ന വൈദ്യുതി 
ഉപഭോഗത്തിനു പരിഹാരമായി, മദ്ധ്യകേരളത്തില്‍ ആലപ്പുഴ 
ജില്ലയിലെ തുറവൂരില്‍ പുതുതായി പണികഴിപ്പിക്കുന്ന 
220 കെ.വി. ്രാന്‍സ്ഗ്രിഡ്‌ സബ്സ്റ്റേഷനില്‍നിന്നും, ആലപ്പുഴ 
ജില്ലയുടെ വടക്കന്‍ മേഖലയിലുള്ള ചേര്‍ത്തല, തൈക്കാട്ടുശ്ശേരി, 
അരൂര്‍ സബ്സ്റ്റേഷനുകളിലേയ്ക്കും എറണാകുളം ജില്ലയിലെ 
മട്ടാഞ്ചേരി സബ്സ്റ്റേഷനുകളി ലേയ്ക്കുമായി നിലവിലുള്ള 
66 കെ. വി. ലൈനുകളുടെ ശേഷി വര്‍ദ്ധിപ്പിച്ച്‌, ഉദ്ദേശം 
37 കി.മീ. പൂതിയ 110 കെ. വി. ഡബിള്‍ സര്‍ക്യൂട്ട്‌ പ്രസരണ 
ലൈനുകള്‍ നിര്‍മ്മിക്കുന്നതിനുള്ള പ്രവര്‍ത്തികളുടെ ഭാഗമായി, 
സര്‍വ്വേ ജോലികള്‍ക്കും, മുറിച്ചുമാറ്റേണ്ടുന്ന മരങ്ങളുടെ 
കണക്കെടുപ്പ്‌, മണ്ണ്‌ പരിശോധന, നിര്‍മ്മാണ പ്രവര്‍ത്തന 
ങ്ങള്‍ക്കും വേണ്ടി കെ.എസ്‌.ഇ.ബി. ലിമിറ്റഡിലെ ഉദ്യോഗസ്ഥരോ 
അവര്‍ ചുമതലപ്പെടുത്തുന്ന മറ്റ്‌ വൃക്തികളോ ആലപ്പുഴ 
ജില്ലയിലെ ചേര്‍ത്തല താലൂക്കിലെ കടക്കരപ്പള്ളി, പട്ടണക്കാട്‌, 
തുറവൂര്‍ തെക്ക്‌, കുത്തിയതോട്‌, കോടംതുരുത്ത്‌, എഴുപുന്ന, 
അരൂര്‍, തൈക്കാട്ടുശ്ശേരി വില്ലേജുകളും എറണാകുളം 
ജില്ലയിലെ കൊച്ചി താലൂക്കില്‍പ്പെട്ട കുമ്പളങ്ങി, രാമേശ്വരം, 
പള്ളൂരുത്തി, തോപ്പും പടി വില്ലേജുകളി ലുള്ള സ്വകാരൃ 
ഭൂമികള്‍ ഉള്‍പ്പെടെയുള്ള വസ്തുക്കളില്‍ കൂടി അവരുടെ 
നിയമാനുസൃതമായ കുൃത്യനിര്‍വൃഹണത്തിന്റെ ഭാഗമായി നിശ്ചിത 
സമയങ്ങളില്‍ പ്രവേശിക്കുന്നതാണെന്നുള്ള വിവരം ബന്ധപ്പെട്ട 
എല്ലാവരെയും ഇതിനാല്‍ അറിയിച്ചുകൊള്ളുന്നു. പ്രസ്തുത 
ജോലി ചെയ്യുന്നതില്‍നിന്നും അവരെ തടസ്സപ്പെടുത്തുന്നത്‌ 
നിയമവിരുദ്ധമാണെന്നും അറിയിക്കുന്നു. 


ട്രാന്‍സ്മിഷന്‍ ഡിവിഷന്‍, 
ആലപ്പുഴ. 


(ഒപ്പ) 
എക്സിക്യൂട്ടീവ്‌ എഞ്ചിനീയര്‍. 


